Regn . No. KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/634/ 2012-14 


GOVERN 


കേട്ട 


ള സർക് 


ക്കാർ 


NMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഏപ്രിൽ 29 
29th April 2014 

1189 മേടം 16 
| 16th Medam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 9 
9th Vaisakha 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള കമാന്റ് ഏരിയ വികസന അതോറിറ്റി, തൃശ്ശൂർ 

വിജ്ഞാപനം 
നമ്പർ 151/ എ1/2012/ കാഡ . 

2013 ഏപ്രിൽ 25. 
2012 - ലെ കേരള സംസ്ഥാന സേവന അവകാശ നിയമം (2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് കമാന്റ് ഏരിയ ഡവലപ്പ്മെന്റ് അതോരിറ്റി താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനായും 
അത്തരം സേവനങ്ങൾ സംബന്ധിച്ച് നിയുക്ത ഉദ്യോഗസ്ഥർ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി നിശ്ചിത 
സമയപരിധി എന്നിവയുൾപ്പെടെ ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


കമ പ്രവൃത്തിയുടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
നമ്പർ സേവനത്തിന്റെ പേര് ഉദ്യോഗസ്ഥൻ 

(3 ) 


സമയപരിധി 
( ദിവസം) 


ഒന്നാം അപ്പീൽ 
അധികാരി 


രണ്ടാം അപ്പീൽ 
അധികാരി 


(1) 


(5) 


എഞ്ചിനീയറിംഗ് വിഭാഗം 

ഫീൽഡ്ചാനൽ 
നിർമ്മാണം 
എഞ്ചിനീയർ 


ബന്ധപ്പെട്ട ഡിവിഷൻ കാഡയുടെ കീഴിൽ 50 % വാട്ടർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ, 
എക്സിക്യൂട്ടീവ് 

കേന്ദ്രസഹായത്തോടെ സ്പെഷ്യലിസ്റ്റ്, കാഡ,തൃശ്ശൂർ 
ഉള്ള പ്രവൃത്തികളാണ് കാഡ ,തൃശ്ശൂർ 
നടപ്പിലാക്കുന്നത്. ഈ 
പ്രവൃത്തികളെല്ലാം 
സെൻട്രൽ വാട്ടർ 
കമ്മീഷന്റെ മാർഗ്ഗ 
നിർദ്ദേശ പ്രകാരം 
ഉപഭോക്തൃ കർഷക സമിതികൾ 
മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 
ഫണ്ടിന്റെ ലഭ്യത , കർഷകരുടെ 
ആവശ്യകത , പ്രവർത്തികൾക്ക് 


ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടൽ 
എന്നീ ഘടകങ്ങൾ നിർമ്മാണ 
പ്രവർത്തികളുമായിബന്ധ 
പ്പെട്ടതിനാൽ ഒരു സമയപരിധി 
നിശ്ചയിക്കാൻ സാധ്യമല്ല . 


ഫീൽഡ് ഡയിൻ 
നിർമ്മാണം 


വാരബന്ധി സൗകര്യം 
ഏർപ്പെടുത്തൽ 
വെള്ളക്കെട്ട് നിവാരണ 
ജോലികൾ 
കനാൽ സിസ്റ്റത്തിന്റെ 
നിലവിലുള്ള കുറവുകൾ 

പരിഹരിക്കൽ 
സഹകരണ വിഭാഗം 


30 


കർഷകസമിതികളുടെ 
രൂപീകരണവും 
രജിസ്ട്രേഷനും 


ഡവലപ്മെന്റ് 
ഓഫീസർ 
( സഹകരണം) 


അഡ്മിനിസ്ട്രേറ്റർ , 

കാഡ, 
തൃശ്ശൂർ 


60 


കർഷകസമിതികൾക്കുള്ള 
മാനേജീരിയൽ സബ്സിഡി 
വിതരണം 


അതാത് ഡിവിഷണൽ 
ഓഫീസുകളിലെ 
സഹകരണ 
ഇൻസ്പെക്ടർമാർ 


മാനേജീരിയൽ സബ്സിഡി 
പലിശ പിൻവലിക്കൽ 
ഇൻസ്പെക്ക്ഷൻ 
സമിതി പുതുക്കൽ 
മാനേജീരിയൽ സബ്സിഡി 
സ്ഥിര നിക്ഷേപംപുതുക്കൽ 


കൃഷി വിഭാഗം 


ഡവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ, 
ഓഫീസർ (കൃഷി) കാഡ , തൃശ്ശൂർ 


സി. എ . ഡി. ഡബ്ളിയു . എം . 

പദ്ധതികൾ 
അഡ്റ്റീവ് ട്രയൽ, 

ഡെമോൺസ്ട്രേഷൻ, 
പരിശീലനം 


1 മാസം 


കാഡ്പദ്ധതി 
പ്രദേശത്തെ 
കൃഷിഓഫീസർ 


അതാത് വർഷത്തെ 
പദ്ധതികൾക്ക് അംഗീകാരം 
ലഭിച്ചതിനുശേഷം 
പദ്ധതി പ്രകാരമുള്ള 
ആനുകൂല്യത്തിനായി 
രജിസ്ട്രേഷൻ പുതുക്കിയ 
ബി .എഫ്. എ .യുടെ 
പക്കൽ നിന്നും അപേക്ഷ 
സ്വീകരിക്കൽ 


1 മാസം 


- ബി .എഫ്. എ . സമർപ്പിച്ച 
അപേക്ഷകൾ ഫീൽഡ് 
പരിശോധന നടത്തി പദ്ധതി 
പ്രകാരമുള്ളഉൽപ്പാദനോപാധി 
കൾക്കുള്ള പെർമിറ്റ് നൽകൽ 
ഉൽപ്പാദനോപാധികളുടെ 
സബ്സിഡിക്കുള്ളക്ളെയിം 
ബി.എഫ്. എ ./ സഹകരണ 


- 3 


20 ദിവസം 


കാഡ പദ്ധതി 
പ്രദേശത്ത 
കൃഷിഓഫീസർ 


15 ദിവസം 


സംഘങ്ങളുടെപക്കൽ 
നിന്നും ലഭിച്ചത് അംഗീകരിച്ച് 
ഉത്തരവാക്കി അതാത് കാഡ 
ഡിവിഷൻഎക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർമാർക്ക് നൽകൽ 
അതാത് കാഡ ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ 
പക്കൽ നിന്നും അനുവദിച്ച് 
ചെക്ക് കൈപ്പറ്റി ബി .എഫ്. എ ./ 
സഹകരണ സംഘത്തിന് 

കൈമാറൽ 
5 പരിശീലനങ്ങൾക്ക് 


സമയപരിധി 
നിർണ്ണയം സാധ്യമല്ല. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകാനുള്ളതല്ല.എന്നാൽ അതിന്റെ പൊതുഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന്ഉദ്ദേശിച്ചിട്ടുള്ളതാണ്.) 

2012 - ലെ കേരള സംസ്ഥാന സേവന അവകാശം ആക്ടിന്റെ ( 2012 ലെ 18 ) 3 -ാം വകുപ്പ് ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ 
നടപ്പിലാക്കുന്നതിലേക്കായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് വകുപ്പ് മേധാവികളെ അധികാരപ്പെടുത്തുന്നു. അതനുസരിച്ച് കാഡ 
നൽകുന്ന സേവനങ്ങൾ, സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥർ, ഒന്നാം അപ്പീൽ അധികാരി, 
രണ്ടാം അപ്പീൽ അധികാരി എന്നിവ വിജ്ഞാപനം ചെയ്യുന്നതിന് തീരുമാനിച്ചു . 

മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


കെ . കെ . രമേശൻ, 


അഡ്മിനിസ്ട്രേറ്റർ, 
കമാന്റ് ഏരിയ ഡവലപ്മെന്റ് അതോറിറ്റി 
പദ്ധതി ആസ്ഥാനം, 


തൃശ്ശൂർ- 20. 


